Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


| Reg. No. KL / TV ( N )/ 634/2015 -17 


GOVERNO 


ാ 


കേര 


രള സർക 
NMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


- തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ | 


2016 ഒക്ടോബർ 11 
11th October 2016 

1192 കന്നി 25 
25th Kanni 1192 
1938 ആശിനം 19 
19th Aswina 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


Mavelikkara Taluk 

ലേല നോട്ടീസ് 


നമ്പർ ബി2 - 3485 / 13. 

2016 ആഗസ്റ്റ് 31. 
- ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ താമരക്കുളം വില്ലേജിൽ റീസർവ്വേ 30- ൽ പെട്ട സ്ഥലത്ത് നിന്നും ITBP യ്ക്ക് 
മുപ്പത് വർഷക്കാലത്തേക്ക് പാട്ടത്തിന് നൽകിയിട്ടുള്ള സ്ഥലത്തു നിന്നും പ്രത്യേകമായി അടയാളപ്പെടുത്തിയതും താഴെ 
വിവരിക്കും പ്രകാരമുള്ളതുമായ വൃക്ഷങ്ങൾ മുറിച്ചു നീക്കം ചെയ്യേണ്ടതായുണ്ട്. 

-- ടി വൃക്ഷങ്ങളുടെ പട്ടിക അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ടി പട്ടിക പ്രകാരമുള്ള 54 വൃക്ഷങ്ങൾ ആകെ 4,86, 492 
അടിസ്ഥാന വില കണക്കാക്കിയിട്ടുള്ളതാണ്. ഈ വൃക്ഷങ്ങൾ പരസ്യലേലം ചെയ്ത്മുറിച്ച് നീക്കം ചെയ്യുന്നതിന് ആലപ്പുഴ ജില്ലാ 
കളക്ടർ മാവേലിക്കര തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ മേൽ വിവരിച്ച പ്രകാരമുള്ള 
വൃക്ഷങ്ങൾ പരസ്യ ലേലം ചെയ്ത് വിൽക്കുന്നതിന് ഇതിനാൽ അറിയിക്കുന്നു. 

അനുബന്ധ പട്ടിക 


വിറക് 


കമ 
നമ്പർ 


GBH 
(CM) 


- തടി 
വ്യാപ്തം നിരക്ക് 


വൃക്ഷം 


വില 


വിറക് 


നിരക്ക് 


വില 


ആകെ 


(1) 


( 2 ) 


( 8 ) 


( 9) 


(10 ) 


Raintree 


120 


0 .879 


2970 


2610 .63 


0 . 274 


1770 


484 


3095 


135 


0 .294 


12570 


3695. 58 


0 . 462 


1770 


817 . 74 


8208 


185 


0 .974 


12570 


12243 


- 0 . 888 


1770 


1571.76 


2814 


Anjily 
Anjily 
Mango 
Mango 
Mahagony 


140 


0 . 879 


1673 


1471 


0 . 274 


1770 


484. 98 


4898 


100 


0. 257 


1673 


429 . 26 


0. 0355 


1770 


628 


1058 


135 


0 .879 


15430 


13562 


| 0 .309 


1770 


546 . 93 


14109 


140 


0 . 372 


12570 


4676 


0 .888 


1770 


157176 


10924 


Anjily 
Raintree 


150 


1. 061 


980 


1039.78 


0 . 352 


1770 


623.4 


1663 


205 


1.82 


154340 


28082 


1 . 068 


1770 


1890 . 36 


4692 


Mahagony 
Raintree 


123 


0 .547 


2970 


1624 .59 


0 . 1395 


1770 


246 


1871 


123 


0 . 4 1025 


500 


273.59 


0. 1395 


1770 


246 


520 


200 


1. 137 


12570 


14292.09 


0 . 9666 


1770 


1709 . 8 


16002 


207 


1. 136 


12570 


16542 . 12 


1.0435 


1770 


1846 . 99 


18389 


Vayana ( Ton ) 
Anjily 
Anjily 
Anjily 
Anjily 
Mango 
Raintree 


222 


0 . 23 


12570 


2891. 1 


0 . 3975 


1770 


703 .57 


6486 


0 . 144 


12570 


1810 . 08 


0 . 273 


1770 


483. 21 


2293 


100 


0 . 257 


980 


251. 86 


0 .0355 


1770 


628 


880 


156 


1.247 


2970 


3703.59 


0 .435 


1770 


769. 95 


4470 


196 


1.503 


15430 


23191. 29 


0 .777 


1770 


1375 . 29 


24566 


132 


0 .708 


2970 


2102 .76 


0 . 1645 


1770 


291. 18 


2394 


245 


2 . 503 


15403 


38652 . 15 


1.8185 


1770 


3218 . 74 


41871 


106 


0 . 297 


500 


148 . 5 


0 . 085 


1770 


150 . 45 


299 


232 


1.708 


15430 


26354 .44 


1. 2055 


1770 


2133 .73 


28488 


100 


0 . 257 


1673 


429. 961 


0 .0355 


1770 


628 


1058 


108 


0 . 396 


1673 


622 .508 


0 .085 


1770 


150 . 45 


773 


170 


1.449 


11480 


16634 .52 


0 .529 


1770 


936 . 33 


17572 


137 


0 .327 


12570 


4110 . 39 


0 .5305 


1770 


938 . 98 


1350 


136 


0 .879 


1673 


1455 .51 


0 . 0355 


1770 


628 


2084 


123 


0 .396 


1673 


662.508 


0 . 274 


1770 


484 . 98 


1148 


175 


1.24575 


500 


830 . 5 


0 .6305 


1770 


1070. 85 


3564 


178 


1.661 


1673 


2778 .85 


0 .6305 


1770 


1070.85 


3850 


0 . 13 


1180 


1492 . 4 


1770 


1492 


1492 


135 


0 .87 


1673 


1455.51 


0 .0355 


1770 


628 


2084 


Mahagony 
Raintree 
Mahagony 
Vatta 
Mahagony 
Mango 
Mango 
Plavu 
Anjily 
Mango 
Mango 
Tamarind 
Mango 
Plavu 
Mango 
Anjily 
Anjily 
Anjily 
Plavu 
Mango 
Mango 
Plavu 
Teak 
Teak 
Mango 
Tamarind 
Teak 
Mango 
Anjily 
Mango 
Mango 
Accacia 


95 


0 . 144 


12570 


18 10 .08 


0 . 273 


1770 


483 


2293 


114 


0 . 29 


12570 


3645 . 3 


0 . 3975 


1770 


703. 57 


4349 


113 


0 . 18 


12570 


2262. 6 


0 . 3345 


1770 


592 .06 


2855 


110 


0 . 396 


11480 


4546 . 08 


0 .0355 


1770 


61. 95 


4608 


155 


1.247 


1673 


2086 . 231 


0 .435 


1770 


769.95 


2856 


203 


2 . 36 


1673 


3948 . 28 


0 . 98 15 


1770 


1737 . 25 


5685 


245 


3 .427 


11480 


31349. 96 


3 . 104 


1770 


5494 . 08 


9428 


120 


0 .495 


28640 


14 176 . 8 


3 . 104 


1770 


5494 .08 


19670 


135 


0 .706 


28640 


202 19 . 84 


3. 104 


1770 


5494.08 


25713 


105 


0 . 257 


1673 


429. 96 


0 . 355 


1770 


678 


1058 


197 


1.587 


500 


1088 


0 .8575 


1770 


1517 .77 


3634 


102 


0 . 342 


28640 


9794 .88 


0 .229 


1770 


405 .33 


10200 


120 


0 .396 


1673 


662.508 


0 . 274 


1770 


484 .98 


1811 


216 


1. 316 


12570 


16542. 12 


1.0435 


1770 


1846. 99 


18388 


145 


1. 061 


1673 


1775 .053 


0 . 352 


1770 


623. 04 


2398 


123 


0 . 396 


1673 


662.508 


0 . 274 


1770 


484. 98 


1148 


190 


1. 889 


11560 


21836 . 84 


0 . 7345 


1770 


1300 . 6 


23137 


120 


0. 552 


15430 


8517.36 


0.2215 


1770 


398.25 


8915 


221 


1. 708 


15430 


26354. 4 


1. 2055 


1770 


2133 . 73 


54842 


Mahagony 
Mahagony 
Raintree 
Mahagony 
Spathodia 


108 


0 .396 


980 


388.08 


0 . 085 


1770 


150.45 


538 


251 


2 . 505 


15430 


38652.15 


1. 8185 


1770 


3218. 74 


80523 


പLC 


250 


2 . 57025 


500 


1713 . 5 


1 . 552 


1770 


3447 . 53 


5162 


ലേലത്തിൽ ടി അടിസ്ഥാനവിലയിൽ നിന്നും ആരംഭിച്ച് ഏറ്റവും ഉയർന്ന തുക വിളിയ്ക്കുന്നആൾ ടി തുകയും 14.5 % തുക 
വിൽപ്പന നികുതിയായും ലേല തുകയും വിൽപ്പന നികുതിയും ചേർന്ന തുകയുടെ 5 % FDT ആയും ചേർത്ത് മുഴുവൻ തുകയും 
ലേലം താത്കാലികമായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻതന്നെ ഉചിതമാർഗേണ കെട്ടിവയ്ക്കേണ്ടതുമാണ്. 


ലേല തീയതിയും സമയവും 3 - 11 -2016, 11 മണി. 
ലേല സ്ഥലം വില്ലേജാഫീസ്, താമരക്കുളം. 


നിരതദ്രവ്യം - 50,000. 
ലേല സമയത്തിന് മുപ്പത് മിനിട്ട് മുമ്പ് നിരതദ്രവ്യം ലേല ഉദ്യോഗസ്ഥനായ ശ്രീ . എസ്. സന്തോഷ്കുമാർ DT (HQ) - നെ 
തുകയായി ഏല്പിച്ച് അതിനുള്ള ഫാറത്തിൽ കയ്യൊപ്പ് വയ്ക്കേണ്ടതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല തീയതിയിൽ ലേല സമയത്തിന് മുപ്പത് മിനിട്ട് മുമ്പെങ്കിലും വ്യക്തമായ തിരിച്ചറിയൽ 
രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. 


ലേലം താൽക്കാലികമായുറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുഴുവൻ ലേല തുകയും അടയ്ക്കേണ്ടതാണ്. 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ലേലം അംഗീകരിച്ച തീയതി മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കകം ലേലം കൊണ്ട് ആൾ 
സ്വന്തം ചെലവിൽ ടി സ്ഥലത്തുനിന്നും ലേല വൃക്ഷങ്ങൾ മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ലേലം റദ്ദാക്കുന്ന 
തായിരിക്കും. 

ലേല മുതൽ ടി സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്ന വേളയിൽ മറ്റ് പൊതുമുതലിനോ സ്വകാര്യ മുതലിനോ നാശ 
നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടുള്ളതല്ല . അത്തരം സംഭവങ്ങൾക്ക് സർക്കാർ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

സാധാരണ സർക്കാർ ലേലങ്ങൾക്ക് ബാധകമാകുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ലേലത്തിലും ബാധകമാണ്. 


താലൂക്കാഫീസ്, 
മാവേലിക്കര. 


( ഒപ്പ്). 
തഹശീൽദാർ. 


